Reg . No . രജി. നമ്പർ 
KL/ TV ( N )/ 12 / 2009 - 2011 


सत्यमेव जयते 


r 


Government of Kerala 
കേരള സർക്കാർ 

2011 


പ 


GOVERNS 


കരള 


ാർ 


സർക്കാ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


No. 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


15th March 2011 
| 2011 മാർച്ച് 15 
24th Phalguna 1932 
1932 ഫാൽഗുനം 24 


നമ്പർ 


PART III 
Stores Purchase 


Irrigation Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി. 3 - 971/ 2010 . 


2011 ഫെബ്രുവരി 24. 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മെക്കാനിക്കൽ 
ഡിവിഷൻ, ആലപ്പുഴ താഴെ പറയുന്ന സാമഗ്രി സപ്ലെ ചെയ്യുന്നതിന് മത്സരസ്വ 
ഭാ വ മുള്ള 

- മുദവച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 11/ഇഇ/ 2010 - 11. 

സാമഗ്രിയുടെ പേരും അളവും ( 1) 22 എം . എം . സ്റ്റീൽ വയർ റോപ്പ് 6 X 36 
എഫ്. എം . സി . 

ഗാൽ വ ന സ് ഡ് - 
300 മീറ്റർ, (2) 22 എം . എം . വയർ റോപ്പ് ക്ലാമ്പ് 60 എണ്ണം. 


ഉദ്ദേശ അടങ്കൽ തുക - 1,37,000. 


നിരതദ്രവ്യം- കോട്ടുചെയ്യുന്ന തുകയുടെ 1 %. 
ദർഘാസ് പ്രമാണങ്ങളുടെ വില - 400 + എസ്. റ്റി . 


കാലാവധി 2 ആഴ്ച . 


ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന - എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, മെക്കാനിക്കൽ ഡിവിഷൻ, ആലപ്പു ഴയുടെ 
കാര്യാലയത്തിൽനിന്ന് 19 - 3 - 2011 മുതൽ 24 - 3 - 2011 വരെ 
പ്രവർത്തി ദിനങ്ങളിൽ രാവിലെ 11 മണിമുതൽ ഉച്ചയ്ക്ക് 
1 മണിവരെ. 


ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 24-3-2011, 
3 .30 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 24 - 3 - 2011 
വൈകുന്നേരം 4 മണി. 


മറ്റു വ്യവസ്ഥകൾ 


1. ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോടൊപ്പം 
സമാന പ്രവർത്തികളിൽ പരിചയം കാണിക്കുന്ന 

സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ്. 
2. ദർഘാസ് സംബ ന്ധിച്ച് ജല വി ഭവ വകു പ്പിൽ 
നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


3. നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല. 


പ മാ ണ ങ്ങ ൾ തപാ ലാ യി ആവ ശ്യ മു ള്ള വർ 
പ്രമാണത്തിന്റെ വിലയോടൊപ്പം 50 കൂടി തപാൽ 
ചെലവിനായി അയക്കേണ്ടതാണ്. 


ഏതെങ്കിലും കാരണത്താൽ ടി ദിവസം അവധിയാവു 
കയാണെങ്കിൽ അടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് 
തുറക്കുന്നതായിരിക്കും. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ജലസേചന വകുപ്പ്, 
മെക്കാനിക്കൽ വിഭാഗം, ആലപ്പുഴ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


